Government of Kerala 
കേരള ക 

20 


g. No. ജി ബ 
STy122009-201 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


No. 


Vol. LIV 
വാല്യം 34 


THIRUVANANTUPIRAM , TUESDAY 

തിരുവനന്തപുൾ, ചൊവ്വ 


10th March 2009 

2009 2 10 
19 Paga1930 
1930 ഫാനും19 


സ 


- PART III 
Public Works Department 


ക്വട്ടേഷൻ ലേലപരസ്യം 


നമ്പർ സി5- 207712006 ( പ്രാ2 ) . 2009 ഫെബ്രുവരി 19 . 

- കേരള ഗവർണ്ണർക്കുവേണ്ടി പൊതുമരാമത്ത്വകുപ്പ 
എറണാകുളം കെട്ട ട് വിഭാഗം , എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർ, താഴ വിവരിച്ചിട്ടുളള കെട്ടിടം ലേലം 
ചെയ്യുന്നതിനുവേണ്ടിമുദ്രവച്ച ക്വട്ടേഷനുകൾ ക്ഷണിച്ചു . 

കൊളളുന്നു . എറണാകുളം കെട്ടിടവിഭാഗം എക്സി 
ക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാലയത്തിൽ നേരിട്ടോ 
രജിസ്റർഡ തപാൽ മുഖേനയോ താഴെ പായുന്ന 
സമയം വരെ ക്വട്ടേഷനുകൾ സ്വീകരിക്കുന്നതും താഴ 
പറയുന്ന സ്ഥലത്തും സമയത്തും എക സിക്രട്ടീവ 
എഞ്ചിനീയറോ അദ്ദേഹം അധികാരപ്പെടുത്തുന്ന 
ഉദ്യോഗസ്ഥനോ പരസ്യമായി 

ലേലം 


യ്യുന്നതുമാണ്", നിരതവ്യമായി കാണിച്ചിരിക്കുന്ന 
തുകയ്ക്കുളള ഡിമാൻറ് ( ഡാഫ് * ററ " ( എക്സിക്യൂട്ടീവ 
എഞ്ചിനീയർ, പി . ഡബ . ഡി ., ബിൽഡിംഗ്സ് 
ഡിവിഷൻ, എറണാകുളം, എന്ന പേരിലുള്ളത്) 

ഷനോടൊപ്പം അടക്കം ചെയ്തിരിക്കണ്ടതാണ് . 
തപാൽ മുഖന ക്വട്ടേഷനുകൾ ലഭിക്കുന്നതിനുളള 
കാലതാമസത്തിൽ ന ആഫീസ 

- ഉത്തരവാദി 
ആയിരിക്കുന്നതല്ല . 


യാതൊരു കാരണവും കാണിക്കാതെ ലേലം 
മാററിവയ്ക്കുന്നതിംനാ റദ ദ് ചെയ്യുന്നതിനോ 
ബന്ധപ്പെട്ട ഉദ്യാഗസ്ഥന്റെ അധികാരം ഉബായിരി 
- കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾ എറണാകുളം കെട്ടിട 
വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാലയ 
ത്തിൽനിന്നും അറിയാവുന്നതാണ്. പൊതുമരാമത്ത് 
വകുപ്പിൽ നിലവിലുളള എല്ലാ നിബന്ധനകളും ഈ 
ലേലത്തിനും ബാധകമായിരിക്കും. 


കമ 
നമ്പർ 


പവുത യുടെ പേര് 


ന മാത 
( 3വ്യം 
രൂപ 


എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ കാര്യാലയം, 
കെട്ടിട വിഭാഗം, 
എറണാകുളം, 


( ഒപ്പ്) 
എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർ , 


എറണാകുളം സ്ഥിതി ചെയ്യുന്ന 
താലൂക്ക് റിക്കാർഡ് റൂം 

പൊളിച്ചുനീക്കുന്നതിന് 25 ,000 
എറണാകുളത്ത് സ്ഥിതി ചെയ്യുന്ന 

ഫോം സ്റാർ കെട്ടിടവുംചുററു 
മതിലും പൊളിച്ചു നീക്കുന്നതിന 
(പുനർ ലേലം) -- 

- 15, 000 


സെക്യൂരിറി - ക്രമനമ്പർ 1 - ന് രൂപ 40,000 

| ( കമനമ്പർ 2 - ന് രൂപ 23,000 
മൂല്യവർധിത നികുതി ലേലത്തുകയുടെ12 .5 % 
സെസ മൂല്യവർധിത നികുതിയുടെ1 % . 
ലേല സ്ഥലം - പൊതുമരാമത്ത് വകുപ്പ് കട്ടിട 

വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ 
കാര്യാലയം, എറണാകുളം, ഇടപ്പള്ളി, മോഡൺ 

( ബഡം കമ്പനിക്കു സമീപം. 
ക്വട്ടേഷൻ സ്വീകരിക്കുന്ന അവസാന തീയതിയും 

സമയവും - 17 -3- 2009 വൈകുന്നേരം 4 മണി 
വരെ, 


ലേലത്തീയതിയും സമയവും - കമനമ്പർ ) - ന 

18- 3 - 2009 , പകൽ 1മണി, ( കമനമ്പർ 2 - ന് 
19- 3 -2009 പകൽ 11 മണി. 


ലേലത്തിൽ പങ്കുകൊളളാൻ ആഗ്രഹിക്കുന്നവർ 
മേൽപ്പറഞ്ഞ സ്ഥലത്തും സമയത്തും ഹാജരാകേണതും 
മുകളിൽ പറയുന്ന നിരതവ്യം കെട്ടിവയ്ക്കേണ്ടതു 
മാണ്. കൂടുതൽ തുകയ്ക്ക ലേലം(ക്വട്ടേഷൻ കൊണ 

ൾ മുഴുവൻ തുകയും നിയമപ്രകാരമുളള മൂല്യ 
വർദ്ധ ത നികുതിയും സെസ്സും സെക്യൂരിററിയും 
നൽകേണ്ടതുമാണ് . ലേലത്തിൽ പങ്കെടുത്ത 
ലേലം വിളിച്ചവരുടെ നിരതദ്രവ്യം ലേലം ഉറപ്പിച്ച 
തിനുശഷം ലേലം ക്വട്ടേഷൻ കൊണ്ടയാൾ മുഴുവൻ 
ലേലത്തുക, സെക്യൂരിററി, മൂല്യവർധിത നികുതി, 

സം എന്നിവ പൂർണ്ണമായി അടച്ചതിനുശേഷ 
തിരികെ നൽകുകയുളളു . ലേലം വിളിക്കും വരു 
നിരതവ്യം അപ്പോൾതന്നെ മടക്കിക്കൊടുക്കുന്നതാണ് , 
ലേലം ഉറപ്പിച്ചതായി അറിവ് കിട്ടി 15 ദിവസത്തിനകം 

ലവസ്തു പൊളിച്ചുമാറേണ്ടതാണ്. യാതൊരു 
കാരണവശാലും ലേലവസ തു പൊളിച്ചുമാറുന്ന 
തിനുളള സമയം നീട്ടിത്തരുന്നതല്ല , ഇപ്രകാരം ചയ ത 
തിനുശേഷമേ വേലക്കാരൻ സെക്യൂരിറി മടക്കി 
കൊടുക്കുകയുള്ളു. ലേലം ഉറപ്പിച്ച അറിവുകിട്ടി 
നിശ ചീത തീയതിക്കു മുൻപ് അപകാരം 

യ്യാത്ത പക്ഷം ലലം 8°6 ചെയ ത പുനർലേലം 
ചെയ്യുന്നതാണ്. ആയതിനാൽ യാതൊരു തടസ്സ 
വാദത്തിനും അവകാശമില്ലാത്തതും തൻമൂലം സർക്കാരി 
നുണ്ട ാകുന്ന എല്ലാ കഷ°നഷ ടങ്ങൾക്കും മുൻലലം 
കൊണ്ടയാൾ ഉ റവാളിയായിരിക്കുന്നതുമാണ് , 


